Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 / 12 -14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


- 
കൾ 


കEA 


രള സർക്ക 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


10th April 2012 
2012 ഏപ്രിൽ 10 


Vol. LVII 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 57 


നമ്പർ 


21st Chaithra 1934 
1934 ചൈതം 21 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


- (2 ) 


- (1) 


നമ്പർ റ്റി . എക്സസ്. 11/ 2251/ 2012 . 


2012 മാർച്ച് 16 . 


നമ്പർ റ്റി . എക്സ് 


. 7/ 2301/ 2012. 


2012 മാർച്ച് 16 . 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 1976 മേയ് 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്ക് കോളേജിൽ 
നിന്നും 6 167 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസായ 
ജോർജ്ജ് പി . ജോർജ്ജ്എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും 
ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക 
പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ 
അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1975 ഡിസംബർ 
മാസത്തിൽ നടത്തിയ ടെക്സ്റ്റയിൽ ടെക്നോളജി ഡിപ്ലോമാ 
പരീക്ഷയിൽ കണ്ണൂർ സർക്കാർ പോളിടെക്നിക്ക് കോളേജിൽ 
നിന്നും 4031 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസായ ജോർജ്ജ്, പി . ഒ. 
എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ സർട്ടിഫിക്കറ്റ് 
നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താല്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാ സ ത്തി നകം സാ ങ്ക തിക പരീക്ഷാ കൺ ടാ ള 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാ സ ത്തി നകം സാ ങ്ക തിക പരീക്ഷാ കൺ ട്രോ ള 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


Gaz. No . 15 / 2012 /DTP ( Education ) . 


KERALA GAZETTE 


[PART III 


- (3) 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


നമ്പർ റ്റി . എക്സ് 


. 4/ 2437/ 2012. 


2012 മാർച്ച് 20. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാ സ ത്തി നകം സാ ങ്ക തിക പരീക്ഷാ കൺ കോ ള 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേ തിക പരീക്ഷാ കൺ ടോ ളർ 2007 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രോണിക് ഡിപ്ലോമാ പരീക്ഷയിൽ 
നെടുംകണ്ടം സർക്കാർ പോളിടെക്നിക്ക് കോളേജിൽ നിന്നും 
84 0417 69 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസായ 
ഇമ്മാനുവൽ ജോസഫ് എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും 
ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടു കണ്ട ങ്കിൽ അത് 


സാങ്കേതിക പരീക്ഷാ 
വിഭാഗം, 
തിരുവനന്തപുരം. 


(ഒപ്പ്) 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ. 


